896 


KERALA GAZETTE 


[PART IV 


നിയമ ( അക്കൗണ്ട്സ്) വകുപ്പ് 

ടെണ്ടർ തുകയുടെ നാലിലൊരുഭാഗം( നിരതദ്രവ്യം ഉൾപ്പെടെ) 
ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് 

ലേലസ്ഥലത്തു വെച്ച് അടയ്ക്കേണ്ടതും ബാക്കിതുക നികുതി 

ഉൾപ്പടെ 3 ദിവസത്തിനകം അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ട 
വാഹന പുനർ ലേലം/ ദർഘാസ് പരസ്യം 

തുമാണ്. ടെണ്ടർ നൽകുന്ന വ്യക്തി ലേലദിവസം ഹാജരാകു 
നമ്പർ 20576 / അക്കൗണ്ട്സ് -IV /2016 / നിയമം. 

ന്നി ല്ലെങ്കിൽ നിരതദവ്യം ഉൾപ്പടെ ടെണ്ടർ തുകയുടെ 
തിരുവനന്തപുരം, 2017 ജൂൺ 12 . നാലിലൊന്ന് ഡിമാന്റ് ഡാഫ്റ്റായി ടെൻഡറിനോടൊപ്പം 
- ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ്/ നിയമ വകുപ്പിലെ ചുവടെ 

അടക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം പ്രസ്തുത ടെണ്ടർ 
പരാമർശിച്ചിട്ടുള്ള വാഹനം 2017 ജൂലൈ മാസം 11 -ാം തീയതി 

പരിഗണിക്കുന്നതല്ല. ലേലം താൽക്കാലികമായി സ്ഥിരപ്പെട്ടു 
ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് 

കഴി ഞ്ഞാൽ ബന്ധ പ്പെട്ട വ്യക്തി ലേല നി ബ ന്ധ ന ക ൾ 
സെക്രട്ടറിയേറ്റിലെ ദർബാർ ഹാളിന് പുറകിലുള്ള സ്ഥലത്തു 

പാലിക്കാത്തപക്ഷം അയാളുടെ പേരിലുള്ള ലേലം അസ്ഥിര 
വെച്ച് പരസ്യമായി പുനർലേലം/ ടെൻഡർ വഴി വിൽക്കുവാൻ പ്പെടുത്തുന്നതും നിരതദ്രവ്യം സർക്കാരിലേക്ക്മുതൽകൂട്ടുന്നതും 
തീരുമാനിച്ചിരിക്കുന്നു . ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യം തൊട്ടടുത്ത ഏറ്റവും കൂടു തൽ തുക വിളിച്ച ആളിന്റെ 
മുള്ളവർ അന്നേദിവസം രാവിലെ 11.30 മണിക്ക് മുമ്പായി ടി പേർക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം നിയമ ( അക്കൗണ്ട്സ്) 

- വാഹന ത്തിന്റെ നമ്പരും മോഡലും - KL01AJ -3423 
വകു പ്പിൽ അടച്ച് രസീത് വാങ്ങേ ണ്ട താ ണ്. നിര തദവ്യം 

(Mitsubishi Lancer GLDLX Car, 2005 Model) 
അ ട യ് ക്കു ന്ന സമയത്ത് തിരിച്ച റി യൽ രേഖ ( ആ ധാർ, 
വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്/ ഡവിംഗ് ലൈസൻസ് 

നിരതദ്രവ്യം ? 5, 000 
മുതലായവ ) കർശനമായും ഹാജരാക്കേണ്ടതാണ്. വാഹനം ടി വാഹനം പരിശോധിക്കുവാൻ താൽപര്യമുള്ളവർക്ക് 
ടെണ്ടർ വഴി വാങ്ങു വാ ൻ ആഗ്ര ഹി ക്കു ന്ന വർ മുൻകൂട്ടി പ്രവർത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ 5 മണി 
സീൽചെയ്ത് ടെണ്ട റു കൾ നിയമ വകുപ്പ് സെക്രട്ടറി, വരെ അതിന് അവസരമുണ്ടായിരിക്കുന്നതാണ്. ലേല ദിവസം 
ഗവൺമെന്റ് സെക്രട്ട റി യേറ്റ്, തിരു വ ന ന്ത പുരം എന്ന പൊതു അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
വിലാസത്തിൽ 2017 ജൂലൈ മാസം 10 -ാം തീയതി വൈകുന്നേരം 

ഉച്ചയ്ക്ക് 12 മണിക്ക്തന്നെ ലേല നടപടികൾ കൈകൊള്ളുന്ന 
3 മണിക്കകം ടി ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്. അതിനു 

തായിരിക്കും. കാരണം കൂടാതെ ലേലം/ ടെണ്ടർ സ്ഥിരീകരിക്കുന്ന 
ശേഷം ലഭിക്കുന്ന ടെൻ ഡ റു കൾ പരി ഗ ണിക്കു ന്ന ത ല്ല . 

തിനും സ്ഥിരീകരിക്കാതിരിക്കുന്നതിനും ഉള്ള അവകാശം നിയമ 
ടെൻഡറുകൾ അയയ്ക്കുന്ന കവറിനുമുകളിൽ വാഹനം ലേലം 

വകുപ്പ് സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ്. 
കൊള്ളുന്നതിനുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
- ലേല ദിവസം ഉച്ചയ്ക്ക്കൃത്യം 12 മണിക്ക്തന്നെ ലേല 

ബിനു , പി. ആർ. 
നടപടികൾ ആരംഭിക്കുന്നതാണ്. ലേലംവിളി അവസാനിച്ചാലുടൻ 

ഡി. ഡി. ഒ. ഡെപ്യൂട്ടി സെക്രട്ടറി 
ടെണ്ടറുകൾ തുറക്കു ന്നതും ലേല ത്തിലോ ടെണ്ടറിലോ 

( അധികാരപ്പെടുത്തിയ 
ഏതിലാണോ കൂടുതൽ തുക കാണുന്നത് ആയത് താൽക്കാലി 

ഉദ്യോഗസ്ഥൻ), 
ക മായി ഉറപ്പിക്കുന്നതുമാ ണ് . പ്രസ്തുത വ്യക്തി ലേലം/ 

നിയമ വകുപ്പ് സെക്രട്ടറിക്കുവേണ്ടി. 


ഹോമിയോപ്പതി വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ആഫീസറുടെ നടപടിക്രമങ്ങൾ 


വിഷയം : - ഹോമിയോപ്പതി വകുപ്പ് ജീവനക്കാര്യം ഹെഡ് ക്ലാർക്കുമാരുടെ അന്തിമ സീനിയോരിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു 

- കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം : - 11 -1-2016 - ലെ 223 / ഇഎ2/ 2016 / ഡി .എച്ച്. നമ്പർ ഉത്തരവ്. 


ഉത്തരവ് നമ്പർ 4586/ ഇഎ2/2017 / ഡി . എച്ച്. തീയതി 3 -6 -2017 . 


ഉപരി സൂചന പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ഹോമിയോപ്പതി വകുപ്പിലെ 31 - 12 - 2015 വരെയുള്ള ഹെഡ് ക്ലാർക്കുമാരുടെ 
അന്തിമ സീനിയോരിറ്റി ലിസ്റ്റിന് തുടർച്ചയായി 31 -12- 2016 വരെയുള്ള ഹെഡ് ക്ലാർക്ക്മാരുടെ അന്തിമ സീനിയോരിറ്റി ലിസ്റ്റ് 1958 - ലെ 
കെ . എസ്. ആന്റ് എസ്. എസ്. ആർ. ചട്ടങ്ങൾക്കും, നിയമങ്ങൾക്കും, മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി തയ്യാറാക്കി 
അനുബന്ധമായി ചേർത്ത് ബന്ധപ്പെട്ടവരുടെ അറിവിലേക്കായി ഇതോടൊപ്പം പ്രസിദ്ധപ്പെടുത്തുന്നു . 


വി . എ . ശകുന്തള, 
അഡ്മിനിസ്ട്രേറ്റീവ് ആഫീസർ 
( പൂർണ്ണ അധിക ചുമതല ). 


432 


